Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N ) /634/ 2012 -14 


. 


GOVERN 


, 


കാർ.. 


രള സർക 
NMENT OF 


KERALA 


tl cf Kk delv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 1 


2014 ഏപ്രിൽ 29 
29th April 2014 

1189 മേടം 16 
16th Medam 1189 
1936 വൈശാഖം 9 
9th Vaisakha 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 
MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

-- നടപടിക്രമം 
- ( ഹാജർ : കെ . ഗോപാലൻ) 


നമ്പർ 


ജെ - 13406 / 2013 / ഡി . ഡിസ് ( 1). 


2014 മാർച്ച് 25. 


വിഷയം : - എം .എൽ. ആർ. ആക്ട് - തിരൂർ താലൂക്ക് 

താനാളൂർ വില്ലേജ് റീ . സ 11 / 2 - ൽ പ്പെട്ട 
2 സെന്റ് 11 /3ൽപ്പെട്ട 7 സെന്റ്(ആകെ 9 സെന്റ്) 
നി . കെ . ഭൂമി- പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നത് - അനുമതി നൽകി ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന - 1. ശ്രീ. അബ്ദുസലീം S/o അബൂബക്കർ ഹാജി, 

- തേവർകളത്തിൽ ഹൗസ്, ( പി. ഒ.) കെ . പുരം 

എന്നയാളുടെ അപേക്ഷ . 
2 . തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

29 - 10 - 2013 - ലെ ബി6 - 10301/ 2013 -ാം നമ്പർ 
റിപ്പോർട്ട്. 


തിരൂർ താലൂക്ക് താനാളൂർ വില്ലേജ് റീ . സ . 11/ 2, 11/ 3 
എന്നിവയിൽപ്പെട്ട 9 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ട യ ഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അ നു മ തി ക്കായി സൂചന ( 1 ) പ്രകാരം അപേ ക്ഷ 
ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ യിൻ മേൽ തിരൂർ 
അ ഡീ ഷ ണൽ തഹ ശീൽ ദാ ർ മു ഖന അന്വേഷണം 
നടത്തുകയും തഹശീദാർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷകനായ ശ്രീ . അബ്ദുൽ സലീം 
S / o അബൂബക്കർ ഹാജി, തേവർകളത്തിൽ വീട് എന്നവർക്ക് 
തിരൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 3537/ 06 -ാം നമ്പർ 
ആധാരപ്രകാരം കൈവശമുള്ള 98.13 സെന്റ് ഭൂമിയിൽ 
ഉൾപ്പെട്ട റീ . സ . 11/ 2 - ൽ 2 സെന്റും, 11/ 3 - ൽ 7 സെന്റും കൂടി 
ആകെ 9 സെന്റ് ഭൂമിയാണ് നി . കെ . ഭൂമിയെന്നും ടി 
ഭൂമി എ രജിസ്റ്റർ പ്രകാരം നി . കെ .കുളം എന്ന് 
രേഖപ്പെടുത്തിയതാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് 


ആക്കിയിട്ടുണ്ട്. റി . സ . 11/ 2 - ന്റെ കിഴക്കും തെക്കും 
പടിഞ്ഞാറും അപേക്ഷകന്റെതന്നെ കൈവശ സ്ഥലങ്ങളും 
വടക്ക് തോടുമാണെന്നും, റി . സ . 11 /3 - ന്റെ കിഴക്കും തെക്കും 
പടിഞ്ഞാറും വടക്കും അപേക്ഷകന്റെതന്നെ കൈ വശ 
സ്ഥലങ്ങളാണെന്നും തഹശീൽദാരുടെ റിപ്പോർട്ടിൽ 
സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ടി സ്ഥലത്തിന് പുഞ്ചചീട്ട് 
പാസ്സാക്കി പലവക ഇനത്തിൽ ഭൂനികുതി അടവാക്കിയി 
ട്ടില്ലയെന്നും, പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ 
ഉൾപ്പെട്ടിട്ടില്ലാത്ത സ്ഥലമാണെന്നും, എ രജിസ്റ്റർ പ്രകാരം 
സ്ഥലം കുളം എന്നാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് തൂർത്ത് 
പറമ്പായി കിടക്കുന്ന സ്ഥലമാണെന്നും തഹശീൽദാർ 
വ്യക്തമാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് 
നൽകുകയും 27 - 11 - 2013 - ന് വിചാരണ നടക്കുകയുമുണ്ടായി. 

തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 
ആധാരപ്രകാരം കൈവശം വെച്ചു വരുന്നതായി കാണുന്നു . 
കൂടാതെ 7 - 12 - 2013 - ന് സ്ഥലപരിശോധന നടത്തി. 

സ്ഥല പരിശോധനയുടെയും തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, താനാളൂർ 
വില്ലേജ് റീ . സ . 11 / 2 - ൽപ്പെട്ട 2 സെന്റ്, 11/ 3 - ൽ പെട്ട 7 
സെന്റ് (ആകെ 9 സെന്റ്) നി . കെ . ഭൂമി അപേക്ഷകനായ 
ശീ . അബ്ദുൾ സലീം s/ o അബൂബക്കർ ഹാജി, 
തേവർ കളത്തിൽ ഹൗസ് എന്നയാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്തു നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 21- 1- 2014 - ലെ 3 / 2014 നമ്പർ 
കേരള ഗസറ്റിലും , താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
പഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും 
വക സ്ഥലത്തും പരസ്യപ്പെടുത്തി. ആയതിനെ തുടർന്ന് 
നവോദയം സാംസ്കാരികവേദി ആന്റ് വായനശാലയ 
വേണ്ടി ശ്രീ . മുഹമ്മദ് റഫീഖ്, പി . മുതൽ പേർ പരാതി 
ബോധിപ്പിച്ചു . പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട 
കക്ഷികൾക്ക് വിചാരണയ്ക്ക് നോട്ടീസ് അയയ്ക്കുകയും 
പരാതിക്കാർ 14 - 3 - 2014 - ന് ഹാജരാകുകയും പ്രാദേശികമായ 
അന്വേഷണത്തിൽ അപേക്ഷയ്ക്കാധാരമായ നി. കെ . കുളം 
പൊതുകുളമായി ഉപയോഗിച്ചിട്ടില്ലെന്നും, സ്വന്തം ആവശ്യത്തിന് 
ഉടമ ഉപയോഗിച്ചു വന്നിരുന്നതാണെന്നും ബോദ്ധ്യമായതിനെ 
തുടർന്ന്, പരാതി പിൻവലിക്കുകയാണെന്ന് റവന 
ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ ബോധിപ്പിക്കുകയും 
സ്റ്റേറ്റ്മെന്റ് നൽകുകയുമുണ്ടായി. 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, താനാളൂർ 
വില്ലേജ് റി. സ . 11/ 2 - ൽപ്പെട്ട 2 സെന്റ്, 11/ 3 - ൽപ്പെട്ട 
7 സെന്റ് (ആകെ 9 സെന്റ്) നി . കെ . ഭൂമി അപേക്ഷകനായ 
ശീ . അബ്ദുൾ സലീം s/ o അബൂബക്കർ ഹാജി, 
തേവർകളത്തിൽ ഹൗസ്, കേരളാധീശ്വരപുരം എന്നയാളുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി . ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തു 
ന്നതിനും, അപേക്ഷകനിൽനിന്നും കുടിശ്ശിക അടക്കമുള്ള 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേ 
ണ്ടതുമാണ്. 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


